© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


191 





(68) 


നമ്പര്‍ ജി3-28000/2020. 2020 നവംബര്‍ 16. 


തിരുവനന്തപുരം താലൂക്കില്‍ അണ്ടൂര്‍ക്കോണം 
വില്ലേജില്‍ കെ. മാധവന്‍പിള്ള, സുനിത ഭവന്‍, മണ്ണറ, 
കൊയ്ത്തൂര്‍ക്കോണം പി. ഒ. എന്നയാള്‍ 22-6-2020-ഠം തീയതി 
മരണപ്പെട്ടതായും ബാങ്‌, മറ്റ്‌ ആവശ്യങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുധപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 


അണ്ടൂര്‍ക്കോണം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


സുരേഷ്കുമാര്‍ 


നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
അഞ്ച്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുനില്‍ കുമാര്‍ മകന്‍ 50 
2 സുനിതകുമാരി, എസ്‌. മകള്‍ 47 
3 ബിന്ദുലേഖ, എസ്‌. 5 46 
4 അജിമോള്‍, എസ്‌. ” കി 
5 സുരേഷ്‌ കുമാര്‍, എം. മകന്‍ 40 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
തിരുവനന്തപുരം. 


(ഒപ്പ) 


തഹശീൽദാർ. 


Nedumangad Taluk 
പരസ്യം 


(0) 


നമ്പര്‍ ബിട-8367/2020. 2019 സെപ്റ്റംബര്‍ 23. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരുപ്പൂര്‌ വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ അര്‍ജ്ജുനന്‍, പി, 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ പെന്‍ഷന്‍ സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി കരുപ്പൂര്‌ മേലെ ചന്തവിള 
വീട്ടില്‍ സരസ്വതി അമ്മാള്‍ ബോധിപ്പിച്ച അപേക്ഷ കരുപ്പൂര്‍ 
വില്ലേജാഫീസര്‍ അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 16-5-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ 


മുഖാന്തിരം 
മരണ 


പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സരസ്വതി അമ്മാള്‍ ഭാര്യ 75 

2 വിജയ, എ. എസ്‌. മകള്‍ 53 

3 ശിവകുമാര്‍, എ. എസ്‌. മകന്‍ 45 

4 ബിന്ദു, എ. എസ്‌. മകള്‍ 47 


Gaz. No. 2/2021/DTP (CLR). 


91 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 


കേരള ര്രസിദ്ധപ്പെടുത്തി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(2) 


നമ്പര്‍ ബി-9080//2020. 2020 സെപ്റ്റംബര്‍ 286. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ ആര്യനാട്‌ വില്ലേജില്‍ 
എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കൂവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി പറണ്ടോട്‌ 
മലരുവീണ കരിയ്ക്കകം, മധു നിവാസില്‍ ഉഷ. ഡി. 


താമസിച്ചുവരവെ അന്തരിച്ചുപോയ മധു, കെ. 


പി. ഒ.., 
ബോധിപ്പിച്ച അപേക്ഷ ആര്യനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 8--2020-ല്‍ മരണ 
പ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഉഷ, ഡി. ഭാര്യ 55 

2 അജയകുമാര്‍, എം. മകന്‍ 35 

3 അജിത്ത്‌, എം. > 33 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 


കേരള പ്രസി ദ്ധപ്പെടുത്തി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(3) 


Maud enils-8313/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തൊളിക്കോട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അത്തരിച്ചുപോയ നസീമാ ബീവി, എ. 
എന്നവരുടെ 
ങ്ങള്‍ക്കുവേണ്ടി 
തൊളിക്കോട്‌ 
സുമീദ്‌, എ. 
വില്ലേജാഫീസര്‍ അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 11-1-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ 


അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യ 
സര്‍ട്ടിഫിക്കറ്റിനായി 
പി. ഒ. 18-ാ൦ കല്ല്‌, സുമീദ്‌ മന്‍സിലില്‍ 
ബോധിപ്പിച്ച അപേക്ഷ തൊളിക്കോട്‌ 


അവകാശ 


മുഖാന്തിരം 
മരണ 


പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സജീദ്‌, എ. മകന്‍ 39 

2 സിയാദ്‌, എ. മകന്‍ 38 

3 സുമീദ്‌, എ. > 33 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


192 





അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(4) 


നമ്പര്‍ ബിട-8256/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ നെല്ലനാട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരന്‍ നായര്‍, ബി. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ പരേതന്റെ സര്‍വ്വീസ്‌ 
ആനുകൂല്യങ്ങള്‍ കൈപ്പറ്റുന്നതിനും മറ്റെല്ലാവിധ ആവശ്യ 
ങ്ങള്‍ക്കും വേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
വെഞ്ഞാറമൂട്‌ പി. ഒ., ആലന്തറ, ജി. എസ്‌. വിഹാറില്‍ 
ഗായത്രി ദേവി അമ്മ, എല്‍. ബോധിപ്പിച്ച അപേക്ഷ നെല്ലനാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാന്‍ 10-11-2019-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഗായ്രതി ദേവി അമ്മ, എല്‍. ഭാര്യ 64 

2 രാജേഷ്‌, എസ്‌. മകന്‍ 40 


3 രാഗേഷ്‌, ജി. എസ്‌. > 36 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(5) 


നമ്പര്‍ ബിട-83916/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പനവൂര്‍ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഇസ്മായില്‍ പിള്ള 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
പനവൂര്‍ വില്ലേജില്‍ കൊങ്ങണംകോട്‌ തന്‍സി മന്‍സിലില്‍ 
ഇ. ഫസിലുദീന്‍ ബോധിപ്പിച്ച അപേക്ഷ പനവൂര്‍, കിഴുവിലം 
വില്ലേ ജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടി ഫിക്കറ്റും പരിശോ 
ധിച്ചതില്‍ ടിയാന്‍ 13-10-2003-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുലൈഖാ ബീവി ഭാര്യ 85 
2 ഫസിലൂുദീന്‍ മകന്‍ 67 
3 മൂഹമ്മദ്‌ അഷറഫ്‌ ം 65 
4 ലൈലാ ബീവി ss 61 
5 നാസറുദ്ദീന്‍ ss 59 


92 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസി ദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(6) 


നമ്പര്‍ ബിട-8928/2020. 2020 സെപ്റ്റംബര്‍ 23. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗിരീശന്‍, എന്‍. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ AMY ©} 
സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യ 
ങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ഏണിക്കര 
ഗിരി ഭവനില്‍, സതികുമാര്‍, എന്‍. ബോധിപ്പിച്ച അപേക്ഷ 
കരകുളം, വെള്ളനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്നറിപ്പോര്‍ട്ടും 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 31-10-2019-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


മരണ 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മോളി, പി. സഹോദരി 51 
2 സതികുമാര്‍, എന്‍. സഹോദരന്‍ 49 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(7) 


Maud enils-8626/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശി, കെ. എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കും വേണ്ടി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി കരകുളം പി. ഒ. പുരവൂര്‍കോണം 
അയണിക്കാട്‌ നിരപ്പില്‍ കുന്നുവിളാകത്തു പുത്തന്‍ വീട്ടില്‍ 
രീകുമാര്‍, എസ്‌. ബോധിപ്പിച്ച അപേക്ഷ കരകുളം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
15-12-2019-ല്‍ മരണപ്പട്ടതായും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സ്വര്‍ണ്ണമ്മ, കെ. ഭാരൃ 60 
2 ശ്രീകുമാര്‍ മകന്‍ 41 
3 സിന്ധു, എസ്‌. മകള്‍ 36 


12th Jan. 2021] COMMISSIONERATE OF LAND REVENUE 193 





അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(8) 


നമ്പര്‍ ബിട-8926/2020. 2020 സെപ്റ്റംബര്‍ 23. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തേക്കട വില്ലേജില്‍ 
താമസിച്ചുവരവെ അത്തരിച്ചുപോയ ഓമന, ഡി. 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ ആക്‌സിഡന്റ്‌ 
ക്ലയിം സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ചീരാണിക്കര പി. ഒ. കുറ്റയില്‍ കിഴക്കുംകര വീട്ടില്‍ 
ദിവാകരന്‍ ബോധിപ്പിച്ച അപേക്ഷ തേക്കട, കരിപ്പൂര്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 
27-12-2019-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു. 


(Oo Gal പരേതയുമായുള്ള വയസ്‌ 


നമ്പര്‍ ബന്ധം 
1 ദിവാകരന്‍ ഭര്‍ത്താവ്‌ 62 
2 ബിനു, ഡി. മകന്‍ 45 
3 ബിജൂലാല്‍, ഡി. കം 38 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ 
പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(9) 


നമ്പര്‍ ബിട-8924/2020. 2020 സെപ്റ്റംബര്‍ 23. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കല്ലറ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീചന്‌ ബോസ്‌, എസ്‌. 
എ. എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ വേണ്ടി അവകാശ സര്‍ട്ടി ഫിക്കറ്റിനായി 
കല്ലറ, മുതുവിള, അരുവിപ്പുറം ച്രന്ദമയില്‍, ശരച്ച്രന്ദബോസ്‌ 
ബോധിപ്പിച്ച അപേക്ഷ കല്ലറ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 10-12-2019-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശി 
കളായി താഴെ പറയുന്നവര്‍ മാഠ്രതമേയുള്ളു വെന്നും 
അറിവായിരിക്കുന്നു. 


(ood പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അമ്പിളി, വി. കെ. മാതാവ്‌ 61 

2 അഖിലശ്രീ. സി. എസ്‌. ഭാരൃ 27 

3 ദേവാന്‍ഷ്‌ ശ്രീ ചന്്‌ മകന്‍ 3 


93 


മൈനര്‍ കക്ഷി, രണ്ടാം കക്ഷിയുടെ ആശ്രയത്തില്‍ 
കഴിഞ്ഞുവരുന്നു. അത നുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും 
അവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(10) 


Maude enils-9281/2020. 2020 സെപ്റ്റംബര്‍ 23. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കല്ലറ വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ രത്നമ്മ എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കുറ്റിനായി കെ. ടി. കുന്ന്‌ സതൃനികേതനത്തില്‍ 
സുധിര്‍ കുമാര്‍ ബോധിപ്പിച്ച അപേക്ഷ കല്ലറ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 
30-8-2018-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 സുപ്രഭ മകള്‍ 53 

2 സുനില്‍ കുമാര്‍ മകന്‍ 51 

3 സുധീര്‍ കുമാര്‍ 58 49 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസി ദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


cD) 


നമ്പര്‍ ബി-14216/2020. 2020 ഡിസംബര്‍ 31. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പുല്ലമ്പാറ വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ ഷീല, എസ്‌. എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കൂവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി പേരയം പി. ഒ., ചേപ്പിലോട്‌, 
എ. കെ. നിവാസില്‍ കൃഷ്ണന്‍കുട്ടി ബോധിപ്പിച്ച അപേക്ഷ 
പുല്ലമ്പാറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 6-11-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കെ. കൃഷ്ണന്‍കുട്ടി ഭര്‍ത്താവ്‌ 60 

2 അക്ഷയ്‌ കൃഷ്ണന്‍ മകന്‍ 22 

3 ഐശ്വര്യ കൃഷ്ണന്‍ മകള്‍ 7 


(മൈനര്‍ സന്താനം പിതാവിന്റെ സംരക്ഷണയിലാണ്‌.) 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


194 





അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(12) 


നമ്പര്‍ ബിട-8925/2020. 2020 സെപ്റ്റംബര്‍ 26. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തേക്കട വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ അശോകന്‍, ബി. എന്നയാളുടെ 
അനന്തരാവകാശി കള്‍ക്ക്‌ വസ്തു 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കുറ്റിനായി കൊപ്പം, പെരിമ്പിലാംകോട്‌ 
അനുഭവനില്‍ ഗീതകുമാരി ബോധിപ്പിച്ച അപേക്ഷ തേക്കട 


Moen MD AIO 


വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
26-8-2017-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗീതകുമാരി, വി. ഭാര്യ 50 
2 അനു, എ. മകന്‍ 30 
3 AM}, of). » 27 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(13) 


നമ്പര്‍ ബിട-13640/2020. 2020 ഡിസംബര്‍ 26. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പാലോട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ കെ. ബാബുരാജന്‍ 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്‌ തൂ 
സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യ 
ങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി പച്ച പി. ഒ., 
കള്ളിപ്പാറ, കൃഷ്ണവിലാസത്തില്‍ ഗീത, എം. എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷ പാലോട്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 11-11-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


(oa പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗീത, എം. എസ്‌. ഭാരൃ 59 
2 ശ്രീജിത്ത്‌ ബി. രാജ്‌ മകന്‍ 34 
3 ഭരത്‌ ബി. രാജ്‌ ക 28 


94. 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(മ) 


നമ്പര്‍ ബി-12961/2020. 2020 ഡിസംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദിീപുകൃഷ്ണന്‍ 
എന്നയാളുടെ അനന്തരാവകാശിക്ക്‌ വിവിധ ആവശ്യത്തിനായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി മിധ്രാനികേതന്‍ പി. ഒ., 
മൂടവരത്ത്‌ കിഴക്കുംകര പുത്തന്‍ വീട്ടില്‍ ശ്യാമളകുമാരി 
ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ മ25-7-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശിയായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


പേര്‌ പരേതനുമായുള്ള വയസ്‌, 
ബന്ധം 
ശ്യാമളകുമാരി മാതാവ്‌ 58 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്പരസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(15) 


Maud enils-8709/2020. 2020 സെപ്റ്റംബര്‍ 23. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തേക്കട വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ ഗീത, ഡി. 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ സ്വത്ത്‌ സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി തേക്കട വില്ലേജില്‍ 
കാരം കോട്‌, കിഴക്കുംകര വീട്ടില്‍ സതീശന്‍ ബോധിപ്പിച്ച 
അപേക്ഷ തേക്കട വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 12-12-2017-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സതീശന്‍, ജെ. ഭര്‍ത്താവ്‌ 48 
2 ശരണ്യ, ജി. എസ്‌. മകള്‍ 24 
3 നന്ദു, എസ്‌. മകന്‍ 23 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


195 





(16) 


നമ്പര്‍ ബിട-9148 /2020. 2020 സെപ്റ്റംബര്‍ 24. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരുപ്പൂര്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ എ. യോഹന്നാന്‍ 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്ക്‌: സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി കരുപ്പൂര്‍ വില്ലേജില്‍ കാരാന്തല, 
സാബു വിലാസത്തില്‍ ജാനമ്മ ബോധിപ്പിച്ച അപേക്ഷ 
കരിപ്പൂര്‍, ഉളിയാഴത്തുറ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 20-4-2014-ല്‍ മരണ 
പ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ജാനമ്മ ഭാര്യ 74 
2 സാന്റി മകള്‍ 44 
3 സാബു മകന്‍ 41 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(17) 


നമ്പര്‍ ബിട-8974/2020. 2020 സെപ്റ്റംബര്‍ 23. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ നെല്ലനാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അതന്തരിച്ചുപോയ നളിനാക്ഷി അമ്മ 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ആലിയോട്‌ പി. ഒ., മുളയം, 
കെ. ആര്‍. എസ്‌. ഭവനില്‍ കെ. രാജ്്രദ്രേന്‍ നായര്‍ 
ബോധിപ്പിച്ച അപേക്ഷ നെല്ലനാട്‌, കോലിയക്കോട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 
26-7-2007-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിജയന്‍ പിള്ള, കെ. മകന്‍ 60 


2 Ad. COGRLBA നായര്‍ o 57 


3 സുരേഷ്‌ ബാബു, കെ. എന്‍. > 54 


4 ബൈജു കുമാര്‍ ” 50 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസി ദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


Gaz. No. 2/2021/DTP (CLR). 


93 


(18) 


നമ്പര്‍ ബിട-8651//2020. 2020 സെപ്റ്റംബര്‍ 18. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കുറുപുഴ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ പ്രഭാകരന്‍ നായര്‍ 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്ക്‌: സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ഇളവട്ടം തുമ്പോട്ടുകോണത്തു വീട്ടില്‍ 
ശാന്തകുമാരി, ആര്‍. ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങമ്മല 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
22-3-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ശാന്തകുമാരി ഭാര്യ 63 
2 സ്മിത മകള്‍ 43 
3 പ്രതിഭ » 38 
4 വിഷ്ണു കുമാര്‍ മകന്‍ 36 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(19) 


Maud enils-8930/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കുറുപുഴ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ ഹരികുമാര്‍, സി. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ പരേതന്റെ പെന്‍ഷന്‍ 
സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ 
ആവശുങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ഇളവട്ടം പി. ഒ., ആലുംകുഴി തടത്തരികത്തുവീട്ടില്‍ ശ്രീകല 
ബോധിപ്പിച്ച അപേക്ഷ കുറുപുഴ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 8-7-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ശ്രീകല, വി. ഭാര്യ 49 
2 ശ്രീകുമാര്‍, എച്ച്‌. എസ്‌. മകന്‍ 27 
3 ശ്രീജിത്ത്‌, എച്ച്‌. എസ്‌. ക 23 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


196 





(20) 


നമ്പര്‍ ബിട- 8929 /2020. 2020 സെപ്റ്റംബര്‍ 18. 


നെടുമങ്ങാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ എം. വിശ്വംഭരന്‍പിള്ള 


താലൂക്കില്‍ കരുപ്പൂര്‌ 


എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി കരുപ്പൂര്‌ വില്ലേജില്‍ കരിങ്ങ, വടക്കുംകര 
പുത്തന്‍ വീട്ടില്‍ ഓമന ബോധിപ്പിച്ച അപേക്ഷ കരുപ്പൂര്‍, 
ആനാട്‌ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
റിപ്പോര്‍ട്ടും സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 10-12-2015-ല്‍ മരണപ്പെട്ടതായും 


നടത്തിവന്ന മരണ 


പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ഓമന ഭാര്യ, 63 
ക രാജശ്രീ മകള്‍ 41 
3 രജിശ്രീ s 43 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


(രസി ദ്ധപ്പെടുത്തി 


രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(21) 


നമ്പര്‍ ബിട-8441/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ നെല്ലനാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ രാജപ്പന്‍ ആശാരി 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ 1440 കോടതിയില്‍ 
ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി നെല്ലനാട്‌ വില്ലേജിലെ 
മുക്കുന്നൂര്‍ വസന്ത ഭവനില്‍ വസന്ത ബോധിപ്പിച്ച അപേക്ഷ 
നെല്ലനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
റിപ്പോര്‍ട്ടും സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 22-2-2020-ല്‍ മരണപ്പെട്ടതായും 


നടത്തിവന്ന മരണ 


പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 വസന്ത ഭാര്യ, 57 
2 രാജേഷ്‌ മകന്‍ 38 
3 രാധിക മകള്‍ 32 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


(രസി ദ്ധപ്പെടുത്തി 


രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


96 


(22) 


നമ്പര്‍ ബിട-9708/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തേക്കട വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ അബ്ദുല്‍ സലീം 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുവേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
തേക്കട മൈലാടുംമുകള്‍ സിയാദ്‌ മന്‍സിലില്‍ ഷാജിദ 
ബോധിപ്പിച്ച അപേക്ഷ തേക്കട, പനവൂര്‍, വെല്ലൂര്‍ 
വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 26-10-2019-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 

നമ്പര്‍ ബന്ധം 
1 ഷ്വാജിദ ഭാര്യ 55 
2 ഷൈജ നാഷാദ്‌ മകള്‍ 34 
3 ഷീജ രണ്‍ധീര്‍ ss 32 
4 മുഹമ്മദ്‌ സിയാദ്‌ മകന്‍ 29 
5 മുഹമ്മദ്‌ അര്‍ഷാദ്‌ vs 26 
6 ഹാജിറാ ബീവി മാതാവ്‌ 76 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(23) 


Maud enils-8927/2020. 2020 സെപ്റ്റംബര്‍ 26. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ ജയകുമാര്‍, എന്‍. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ക്ഷേമനിധി 
ബോര്‍ഡില്‍നിന്നും ആനുകൂല്യങ്ങള്‍ ലഭിക്കുന്നതിനും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി മണ്ണടികുഴി ജെ. എസ്‌. ഭവനില്‍ 
ശോഭനകുമാരി ബോധിപ്പിച്ച അപേക്ഷ കരകുളം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
18-2-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശോഭനകുമാരി ഭാരൃ 49 
2 ലക്ഷ്മി കൂട്ടി അമ്മ മാതാവ്‌ 97 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


197 





(24) 


നമ്പര്‍ ബിട- 9008 /2020. 2020 സെപ്റ്റംബര്‍ 286. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കുറുപുഴ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ സി. അച്ചുതന്‍ 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്‌: സംബന്ധമായ 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ഇളവട്ടം പി. ഒ., മണലയം 


ആവശ്യങ്ങള്‍ക്കും 


കുന്നുംപുറത്തുവീട്ടില്‍ മോഹനന്‍, എ. എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷ കുറുപുഴ, കരുപ്പൂര്‍ വില്ലേങാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ ട5-7-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രവി, എ. മകന്‍ 58 
2 മോഹനന്‍, എ. എസ്‌. ” 51 
3 രമണി, എ. എസ്‌. മകള്‍ 47 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസി ദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(25) 


നമ്പര്‍ ബിട-8981/2020. 2020 സെപ്റ്റംബര്‍ 23. 


നെടുമങ്ങാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ വിജയന്‍, എസ്‌. 


താലൂക്കില്‍ കരകുളം 


എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
കല്ലയം, തുമ്പോട്‌ 
വാറുവിളാകത്തു വീട്ടില്‍ ശോഭ, എസ്‌. ബോധിപ്പിച്ച 


അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 


അപേക്ഷ കരകുളം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 10-6-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശോഭ, എസ്‌. ഭാര്യ 48 
2 ജിജി, എസ്‌. വി. മകള്‍ 25 
3 ജിഷ, എസ്‌. വി. ക 24 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


97 


(26) 


നമ്പര്‍ ബി-13485 /2020. 2020 ഡിസംബര്‍ 15. 


നെടുമങ്ങാട്‌ 
താമസിച്ച്‌ 


താലൂക്കില്‍ വട്ടപ്പാറ വില്ലേജില്‍ 


വരവെ അന്തരിച്ചുപോയ മോഹനന്‍ 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി വെഞ്ഞാറമൂട്‌ പി. B., 
കരിഞ്ചാത്തി, കടയില്‍ വീട്ടില്‍ ഇന്ദുലേഖ ബോധിപ്പിച്ച 
വട്ടപ്പാറ, നെല്ലനാട്‌ 
വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
റിപ്പോര്‍ട്ടും സര്‍ട്ടിഫിക്കറ്റും 


പരിശോധിച്ചതില്‍ ടിയാന്‍ 22-7-2010-ല്‍ മരണപ്പെട്ടതായും 


അപേക്ഷ ചെന്നിത്തല, 


നടത്തിവന്ന മരണ 


പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 വിജയകുമാരി ഭാര്യ 65 
2 ഇന്ദുലേഖ മകള്‍ 39 
3 കുവിത മോഹന്‍ 37 


മമ 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ്രസിദ്ധപ്പെടുത്തി 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


30 


രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(27) 


നമ്പര്‍ ബിട-13555/2020. 2020 ഡിസംബര്‍ 21. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പെരിങ്ങമ്മല വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ സുബൈദ ബീവി 
വിവിധ 


എന്ന വരുടെ അനന്തരാവകാശികള്‍ക്ക്‌ 


ആവശ്യങ്ങള്‍ക്കുവേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 


കരിമണ്‍കോട്‌ പി. ഒ., ലക്ഷം വീട്ടില്‍ നുജും ബോധിപ്പിച്ച 
അപേക്ഷ പെരിങ്ങമ്മല വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 4-9-2018-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 


മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷാഹിദ ബീവി മകള്‍ 46 
2 നുജും മകന്‍ 42 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


198 





(28) 


നമ്പര്‍ ബി6-9441/2020. 2020 ഒക്ടോബര്‍ 1. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ വി. ശകൂന്തള 
എന്നവരുടെ ആധാരം 
ചമയ്ക്കുന്നതിനും മറ്റെല്ലാവിധ ആവശൃത്തിനുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ചാങ്ങ പി. ഒ., കമ്പനിമുക്ക്‌, 
സുന്ദരവിലാസത്തില്‍ സുന്ദരന്‍ ചെട്ടിയാര്‍ ബോധിപ്പിച്ച 
അപേക്ഷ വെള്ളനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 23-7-2010-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


അനന്തരാവകാശികള്‍ക്ക്‌ 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുന്ദരന്‍ ചെട്ടിയാര്‍ ഭര്‍ത്താവ്‌ 68 
2 ശ്രീലേഖ, എസ്‌. എസ്‌. മകള്‍ 31 
3 ശ്രീദേവി, എസ്‌. എസ്‌. 30 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(29) 


നമ്പര്‍ ബിട-14185/2020. 2020 ഡിസംബര്‍ 26. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ ആര്യനാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ അന്തരിച്ചുപോയ വേലൂക്കുട്ടി 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്‌: സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി വിനോബാനികേതന്‍ പി. ഒ., 
കീഴ്പാലൂര്‍, പുലരിയില്‍ സുലോചന, എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷ ആര്യനാട്‌ വില്ലേങാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 5-10-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


വരവെ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുലോചന, എസ്‌. ഭാര്യ 55 
2 സൌമ്യ, വി. എസ്‌. മകള്‍ 33 
3 വിനീത്‌, വി. എസ്‌. മകന്‍ 30 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


98 


(30) 


നമ്പര്‍ ബിട-13486 /2020. 2020 ഡിസംബര്‍ 22. 


നെടുമങ്ങാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ കൃഷ്ണപിള്ള, ബി. 


താലൂക്കില്‍ കരുപ്പൂര്‌ 


എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി കരുപ്പൂര്‍, മുഖവൂര്‍ക്കോണത്തു 
വീട്ടില്‍ ജയചന്ദ്രന്‍, കെ. 
ഒറ്റൂര്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
റിപ്പോര്‍ട്ടും സര്‍ട്ടിഫിക്കറ്റും 


പരിശോധിച്ചതില്‍ ടിയാന്‍ 31-10-2017-ല്‍ മരണപ്പെട്ടതായും 


ബോധിപ്പിച്ച അപേക്ഷ കരുപ്പൂര്‍, 


നടത്തിവന്ന മരണ 


പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ശാരദയമ്മ ഭാര്യ 69 
2 മായാകൃഷ്ണ മകള്‍ 42 
3 ജയച്ച്ന്രന്‍ മകന്‍ 37 
4 ജയകൃഷ്ണന്‍ + 39 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


30 


രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(31) 


നമ്പര്‍ ബിട-14138/2020. 2020 ഡിസംബര്‍ 23. 


നെടുമങ്ങാട്‌ 
താമസിച്ച്‌ 


താലൂക്കില്‍ പനവൂര്‍ വില്ലേജില്‍ 


എഠ. 
എന്നവരുടെ അനന്തരാവകാശിക്ക്‌ വസ്തു സംബന്ധമായ 


വരവെ അന്തരിച്ചുപോയ ബിന്ദു, 


ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ചുള്ളിമാനൂര്‍ പി. ഒ., തെറ്റിമൂട്‌ 
ആഴാന്തക്കോണില്‍ വീട്ടില്‍ രമേശ്‌ ച്രദ്രന്‍, വി. ആര്‍. 
ബോധിപ്പിച്ച അപേക്ഷ പനവൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 2-5-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശിയായി താഴെ 


പറയുന്നയാള്‍ മാര്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 


ബന്ധം 


രമേശ്‌ ച്ര്രന്‍, വി. ആര്‍. ഭര്‍ത്താവ്‌ 60 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 


30 


രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 199 





(32) 


Maue nile-13692/2020. 2020 ഡിസംബര്‍ 22. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വട്ടപ്പാറ വില്ലേജില്‍ 


താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ കെ. സീതമ്മ 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു 
സംബന്ധവും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 


സര്‍ട്ടിഫിക്കറ്റിനായി വട്ടപ്പാറ പി. ഒ., കണക്കോട്‌, 
സീത ഭവനില്‍ എസ്‌. അജികുമാര്‍ ബോധിപ്പിച്ച അപേക്ഷ 
വട്ടപ്പാറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന 


റിപ്പോര്‍ട്ടും മരണ 


പരിശോധിച്ചതില്‍ ടിയാള്‍ 12-10-2020-ല്‍ മരണപ്പെട്ടതായും 


സര്‍ട്ടിഫിക്കറ്റും 


പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അജികുമാര്‍ മകന്‍ 43 
2 സന്തോഷ്‌ ം 42 
3 കവിത മകള്‍ 39 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(33) 


No. B5-13009/2020. 21st December 2020. 


Notice is hereby issued to all whom it may concern 
that Thankam, C., Lekshmi Vihar, Chekkakonam, 
Kachani, Karakulam Village, Nedumangad Taluk, 
Thiruvananthapuram District in Kerala State has applied 
for a legal heirship certificate in respect of late 
P. Sivanandan who expired on 12-10-2019. The certificate 
is requested for pension related matters and all other 
purposes. Enquiry conducted through the Village Officer, 
Karakulam reveales that the legal heirs of the deceased 
as follows. 


SCHEDULE 


SL. Name of the Relationship Age 


No. legal heirs with the deceased 
1 Thankam, C. Second Wife 60 
2 Divyasree, T. S. Daughter of 
Second Wife 30 
3 Anu, V. Daughter of 
First Wife 46 
4 Dilu, V. S. Son of First Wife 44 


Gaz. No. 2/2021/DTP (CLR). 


Objection if any against the issuance of the legal 
heirship certificate to the above said persons has to file 
in person before the undersigned within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette. Belated applications and those sent 
by post will not be considered. 


Taluk Office, (Sd.) 


Nedumangad. Tahsildar. 


തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ ബി6-2961/2020. 2020 ഒക്ടോബര്‍ 23. 


8-6-2020-ലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 23-ല്‍ (വാല്യം 9 
പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ വിഭാഗത്തില്‍ 
പേജ്‌ നമ്പര്‍ 3978, 3979-6 (HaMMd (28) ആയി 
പ്രസിദ്ധപ്പെടുത്തിയ ബി6-2961/2020-ാം നമ്പര്‍ പരസൃത്തില്‍ 
പരേതയായ ജഗദമ്മയുടെ മകന്‍ വിജയകുമാരന്‍ നായര്‍ 60 
വയസ്‌ എന്നയാളുടെ പേരുകൂടി ഉള്‍പ്പെടുത്തി തിരുത്തി 


വായിക്കേണ്ടതാണ്‌. 
താലൂക്കാഫീസ്‌, (പ്പ്‌) 
നെടുമങ്ങാട്‌. തഹശീല്‍ദാര്‍. 


Chirayinkeezhu Taluk 
പരസ്യം 


() 


നമ്പര്‍ ബി4-10484/2020. 2020 സെപ്റ്റംബര്‍ 29. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ മുദാക്കല്‍ വില്ലേജില്‍ 
പ്ലാവിള വീട്ടില്‍ ച്രന്ദിക, എം. 11-5-2020-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളുടെ 


അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ 
പരേതയുടെ മകള്‍ ശോഭ, എ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കീഴാറ്റിങ്ങല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വരുത്തിയ റിക്കാര്‍ഡുകളും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ച്ര്രിക, എം. 11-5-2020-ാ൦ 
തീയതി മരണപ്പെട്ടു വെന്നും പരേതയ്ക്ക്‌ താഴെ പറയുന്ന 


അവകാശിയുണ്ടെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ശോഭ, എ. മകള്‍ 47 


(പരേതയുടെ ഭര്‍ത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ കക്ഷി പേരില്‍ അവകാശ 


സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 


ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
ബോധിപ്പിക്കേ ണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


